Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


KERALA 


VMENT OF 
sa a 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


9th March 2010 
2010 258 9 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 10 


ueijo 55 


നമ്പർ 


18th Phalguna 1931 
1931 wodnymo 18 


PART III 


Health Services Department 


TENDER NOTICE 


No. B3-832 /2010 /MCCH . 

3rd February 2010 . 
Sealed competitive tenders are invited for the 
maintenance of dormitory in Medical College Chest 
Hospital, Mulamkunnathukavu , Thrissur for one year. 
Details regarding the procedure and inspection of the site 
can be made during office hours on all working days. 

Name of work — Maintenance of dormitory in Medical 
College Chest Hospital, Mulamkunnathukavu . 

Estimated Cost - Rs. 75 ,000 
Earnest Money Deposit — 1 % of the total amount. 
Cost of tender form : 

Original Rs. 400 + 12 .5 % VAT. 

Duplicate — Rs. 200 + 12.5 % VAT. 
Date from which tender form sale commences — 
25 -2 -2010 . 

Last date and time for issuing tender form 
13-3 -2010, 4 p . m . 

Last date and time of receiving tender form 
20 -3 -2010 , 2 p . m . 


Date and time on which tender forms will be 
opened — 20 -3 - 2010 , 2 .30 p . m . 

The cost of tender forms has to be remitted in the 
office of the undersigned . Details regarding the work and 
terms of contrahent has to be submitted alongwith 
tenders and if obtuse will be rejected . An agreement in 
Rs. 50 (Rupees Fifty only ) worth Stamp Paper has to be 
executed before commencing the work . A sum of 
Rs. 75 ,000 (Rupees Seventyfive thousand only ) i.e ., the 
tender amount has to be remitted is advance in cash in 
this office for which proper receipts will be issued . The 
tenderer will have to maintain the cleanliness of the 
building for which he has to appoint Supervisory staff in 
his own expense . The bidder will be liable to strictly 
adhore the General discipline of this institution failing 
which the contract will be terminated without any 
compensation . 

The Superintendent, Medical College Chest Hospital, 
Mulamkunnathukavu holds the right to defer or to reject 
tenders . 

-- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപത്രിയിലെ 
ഡോർമിറ്ററി ഒരു വർഷ കാലാവധിക്ക് നടത്തുന്നതിനായി 
യോഗ്യ രാ യ വ രിൽ നിന്നും മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ള 


Gaz . No. 10 /2010 /DTP ( Health ). 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടി പ്രവൃത്തിയെ 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയങ്ങളിൽ 
ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. 

- പ്രവൃത്തിയുടെ പേര്- മുളംകുന്നത്തുകാവ് മെഡിക്കൽ 
കോളേജ് നെഞ്ചുരോഗാശുപ്രതിയോടനുബന്ധിച്ചുള്ള ഡോർമിറ്ററി 
നടത്തിപ്പ് ( ഒരു വർഷ കാലാവധി). 

അടങ്കൽ തുക രൂപ 75,000 
നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 
- അസ്സൽ രൂപ 400 + 12.5 % വാറ്റ്. 
പകർപ്പ് - രൂപ് 200 + 12 .5 % വാറ്റ്. 


ന്നതും അനന്തരനടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും. 
ദർഘാസുകൾ/ ക്വട്ടേഷനുകൾ വെള്ളക്കടലാസിൽ രണ്ട് കോപ്പി 
സഹിതം സമർപ്പിക്കേണ്ടതാണ്. ഓരോ ദർഘാസിന്റെയും 
കൂടെ ദർഘാസ് സമർപ്പിക്കുന്ന സ്ഥാപനത്തിൽ 2010 - 11- ൽ 
ടെണ്ടർ കൊടുക്കുന്ന നിരക്കിൽ ആകെ അലക്കാനുള്ളതുണി 
കളുടെ കൂലിയുടെ 1 % അല്ലെങ്കിൽ 50 രൂപ ഇതിൽ ഏതാണോ 
കൂടുതൽ അത് നിര തദവ്യമായി അടച്ചതിനുള്ള ചെലാൻ 
രശീതും ഉൾക്കൊള്ളിച്ചിരിക്കണം. ദർഘാസുകൾ അംഗീകരിച്ചു 
കഴി ഞ്ഞാൽ ഈ വിവരം ദർഘാസു കാ രനെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 15 ദിവസത്തിനകം 50 രൂപ മുദ്രപത്ര 
ത്തിൽ നിശ്ചിത ഫോറത്തിലുള്ള ഒരു കരാർ വയ്ക്കേണ്ടതാണ്. 
അംഗീ ക രി ക്കാത്ത ദർഘാ സു ക ളുടെകൂടെ ലഭി ക്കു ന്ന 
നിരതദ്രവ്യം ദർഘാസുകൾ അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം 
എടുത്തുകഴിഞ്ഞതിനുശേഷം തിരിച്ചുകൊടുക്കുന്നതായിരിക്കും. 
അംഗീകരിക്കപ്പെട്ട ദർഘാസ് സമർപ്പിച്ച കരാറുകാരൻ ടെണ്ടർ 
സംഖ്യയുടെ 5 % അല്ലെങ്കിൽ 50 രൂപ ഇതിൽ ഏതാണോ കൂടുതൽ 
അത് സക രിറ്റി ഡെപ്പോസിറ്റായി ഡി . ഡി . മുഖേന 
അടച്ചി രി ക്കേ ണ്ട താ ണ് . മേൽ പറഞ്ഞ വ്യവ സ്ഥ കൾ 
ഉൾക്കൊള്ളാത്ത ദർഘാസുകൾ അംഗീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവരങ്ങൾ അതാത് സ്ഥാപന ങ്ങളിൽ നിന്നും 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കാനോ നിരസി 
ക്കാനോ ഉള്ള അധികാരം അതാത് സ്ഥാപനമേധാവികളിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി - 25- 2- 2010 . 


ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 13 - 2- 2010, 4 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 20 -3 - 2010, 2 മണി. 

ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 20 -3 -2010 , 
പകൽ 2 . 30 മണി. 


സ്ഥാപനങ്ങൾ 


1. ജില്ലാ ആശുപ്രതി-മഞ്ചേരി 


-- ദർഘാസ് ഫോറ ത്തിന്റെ വില ഈ ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. കരാർ വ്യവസ്ഥകൾ, രീതി എന്നിവയെല്ലാം 
ദർഘാസിൽ വിശദമാക്കേണ്ടതും അല്ലാത്തവ നിരാകരിക്കുന്നതു 
മായിരിക്കും. മേൽപ്പറഞ്ഞ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് 
50 രൂപ ( അൻപത് രൂപ) വിലയുള്ള മുദ്രപത്രത്തിൽ കരാറു 
കാരൻ ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ടതാണ്. മൊത്തം അടങ്കൽ തുക 
യായ 75,000 (എഴുപത്തി അയ്യായിരം രൂപ മാത്രം) കരാറുകാരൻ 
മുൻകൂറായി ഈ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. കരാറുകാരൻ 
കെട്ടിടവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേ ണ്ടതും 
ആയതിനു ആവശ്യമായ ജീവനക്കാരെ സ്വന്തം ചെലവിൽ 
നിയമിക്കേണ്ടതുമാണ്. കരാറുകാരൻ ഈ സ്ഥാപനത്തിലെ 
പൊതു നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം യാതൊരുവിധ നഷ്ടപരിഹാരവും നൽകാതെ ടിയാനെ/ 
ടിയാരിയെ കരാറിൽ നിന്നും ഒഴിവാക്കുന്ന താ യി രിക്കും. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
നീട്ടിവയ്ക്കുന്നതിനുമുള്ള അധികാരം ആശുപത്രി സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. 


2. താലൂക്ക്ആശുപ്രതികൾ മലപ്പുറം, തിരൂർ, തിരൂരങ്ങാടി, 

പൊന്നാനി, പെരിന്തൽമണ്ണ, നിലമ്പൂർ. 
3. സി .എച്ച്. സി . - അരീക്കോട്, വണ്ടൂർ, ചുങ്കത്തറ, താനൂർ, 
- വ ള വ ന്നൂർ, മേലാറ്റൂർ, മ ങ്ക ട , വെട്ടം, എടപ്പാൾ, 
മാറഞ്ചേരി ( പഴയ ), പുറത്തൂർ, കരുളായി, എടവണ്ണ, 
കൊണ്ടോട്ടി, നെടുവ, വേങ്ങര, ഓമാനൂർ, കുറ്റിപ്പുറം, 
പുഴക്കാട്ടിരി, തൃക്കണാപുരം, കോട്ടക്കൽ. 
4. പി .എച്ച്. സി . - പോത്തുകൽ, വഴിക്കടവ്, വളാഞ്ചേരി, 
- പാങ്ങ്, കാളിക്കാവ്. 


ജില്ലാ മെഡിക്കൽ 
ഓഫീസ് (ആരോഗ്യം), 
മഞ്ചേരി. 


(ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസർ. 

- (ആരോഗ്യം). 


TENDER NOTICES 


Office of the Superintendent, 
Medical College Chest Hospital, 
Mulamkunnathukavu , Thrissur. 


(Sd.) 
Superintendent. 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 /3076 / 2010. 


| 2010 ഫെബ്രുവരി 7 . 


മലപ്പുറം ജില്ലയിലെ താഴെ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് 
1- 4 - 2010 മുതൽ 31- 3- 2011 വരെയുള്ള കാലത്തേക്ക് അഴുക്കു 
തുണികൾ അലക്കുന്നതിന്മുദ്രവച്ച ദർഘാസുകൾ/ ക്വട്ടേഷനുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അതാതു സ്ഥാപനങ്ങളിൽ 15 - 3- 2010 - ന് 
3 മണി വരെ സ്വീകരിക്കുന്നതായിരിക്കും. അന്നേദിവസം 
4 മണിക്ക് ദർഘാസുകൾ കോൺട്രാക്ടറുടെയോ അവർ 
നിജപ്പെടുത്തിയ വ്യക്തിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 


(1 ) 
No, HDS/ MCH/2 /2010 . 

25th January 2010 . 
Sealed tenders in the prescribed forms are invited for 
running Staff Canteen near Nursing Superintendents Office 
under Hospital Development Society for a period of one 
year from 19 - 5 - 2010 to 18- 5 -2011 . 

Superscription tender number should be specifically 
noted — HDS/MCH /2 / 2010 . 
| Price of tender form - Rs. 1, 688 (Including VAT ) 

Date and time of close of sale of tender forms 
25-3- 2010 at 3 p. m . 

Last date and time of receipt of tender form 
26-3 -2010 at 3 p . m . 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


19 


ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ നമ്പർ എച്ച്. ഡി . 
എസ്./ എം . സി. എച്ച്./3 /2010 എന്ന്കാണിച്ചിരിക്കണം. 

ടെണ്ടർ ഫോറത്തന്റെ വില - 450 രൂപ. 


ടെണ്ട റു കൾ വിൽക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും - 18 - 3- 2010, 3 മണി. 


ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 3 - 2010 , 3 മണി. 


ടെണ്ട റു കൾ തുറക്കുന്ന തീയതിയും സമയവും 
20 - 3 - 2010, 11 മണി. 


- Date and time of opening of tender - 27 - 3 - 2010 
at 11 a . m . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — Secretary , 
Hospital Development Society , Medical College Hospital, 
Kozhikode. 

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന 
സൊസൈറ്റിയുടെ കീഴിൽ നഴ്സിംഗ് സൂപ്രണ്ട്ഓഫീസിനു 
സമീപം പ്രവർത്തിക്കുന്ന സ്റ്റാഫ് കാന്റീൻ 2010 മേയ് 19 -ാം 
തീയതി മുതൽ 2011 മേയ് 18 -ാം തീയതി വരെ ഒരു 
വർഷത്തേക്ക് നടത്തുന്നതിന് താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി സീൽവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അയയ്ക്കുന്നകവറിനുമുകളിൽ എച്ച്. ഡി. എസ്. 
എം . സി . എച്ച്12 / 2010 എന്ന നമ്പർ വ്യക്ത മായി 
കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 1,500 + 12.5 % വാറ്റ്=1,688. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 25 - 3 - 2010 , 3 മണി. 

ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 26 - 3 - 2010 , 3 മണി. 


-- ടെണ്ടർ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട വിലാസം സെക്രട്ടറി, 
ആശുപത്രി വികസന സൊസൈറ്റി, മെഡിക്കൽ കോളേജ് 
ആശുപ്രതി, കോഴിക്കോട്. 


( 3 ) 


ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
27 - 3 - 2010, 11 മണി. 


ടെണ്ടർ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട വിലാസം സെക്രട്ടറി, 
ആശുപത്രി വികസന സൊസൈറ്റി, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്. 


No . HDS/ MCH/ 4/2010 . 

23rd January 2010. 
Sealed tenders in the prescribed forms are invited for 
running Light Refreshment Stall near Fair Price Medical 
Shop under Hospital Development Society for a period of 
1 year from 19 -4- 2010 to 18 - 4-2011. 

Superscription Tender No. should be specificaly 
noted as HDS/MCH /4 /2010 . 

Price of tender form - Rs. 2 ,700 . 

Date and time of close of sale of tender forms— 
12 -3- 2010 , 3 p . m . 

Date and time of receipt of tender - 15- 3 -2010 
at 3 p . m . 

- Date and time for opening of tender - 16- 3 - 2010 
at 11 a . m . 


No. HDS/ MCH /3/2010. 

10th February 2010. 
Sealed tenders in the prescribed forms are invited for 
running House Surgeons Canteen near Lecture hall under 
Hospital Development Society for a period of one year 
from 1 - 4- 2010 to 31- 3 -2011 . 

Superscription tender No . should be specifically 
noted as HDS/MCH /3/2010 . 
| Price of tender form - Rs. 450 . 

Date and time of close of sale of tender forms 
18- 3-2010 , 3 p . m . 

Date and time for receipt of tender - 19- 3 -2010 , 3 p. m . 

Date and time for opening of tender - 20 - 3 - 2010 , 
11 a . m . 

Address of the officer from whom tender forms are to 
be obtained and whom tenders are to be sent — Secretary , 
Hospital Development Society, Medical College Hospital , 
Kozhikode. 


Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent— Secretary, 
Hospital Development Society , Medical College Hospital, 
Kozhokode. 
-- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന 
സൊസൈറ്റിയുടെ കീഴിൽ ന്യായവില മെഡിക്കൽ ഷോപ്പിനു 
സമീപം പ്രവർത്തിക്കുന്ന ലഘു ഭക്ഷണശാല 2010 ഏപ്രിൽ 
19 -ാം തീയതി മുതൽ 2011 ഏപ്രിൽ 18 -ാം തീയതിവരെ ഒരു 
വർഷത്തേക്ക് നടത്തുന്നതിന് താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി സീൽവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അ യ യ് ക്കുന്ന കവറി നു മു ക ളിൽ നമ്പർ 
എച്ച്. ഡി.എസ്./ എം . സി.എച്ച്./ 4/2010 എന്ന്കാണിച്ചിരിക്കണം. 

ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 2,700. 

ടെണ്ട റു കൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 12 - 3- 2010, 3 മണി. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന 
സൊസൈറ്റിയുടെ കീഴിൽ ലക്ചർ ഹാളിനു സമീപം ഹൗസ് 
സർജൻസിനുവേണ്ടി പ്രവർത്തിക്കുന്ന ലഘു ഭക്ഷണശാല 2010 
ഏപ്രിൽ 1 -ാം തീയതി മുതൽ 2011 മാർച്ച് 31 -ാം തീയതി വരെ 
ഒരു വർഷത്തേക്ക് നടത്തുന്നതിന് താഴെ പറയുന്ന നിബന്ധന 
കൾക്ക് വിധേയ മായി സീൽ വച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


-- ടെണ്ട റു കൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 15 - 3 - 2010 , 3 മണി. 


- ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
16 - 3 - 2010 , 11 മണി. 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


TENDER NOTICE 


- ടെണ്ടർ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട വിലാസം സെക്രട്ടറി, 
ആശുപ്രതി വികസന സൊസൈറ്റി, മെഡിക്കൽ കോളേജ് 
BYOCOLO , GAIS1607°š . 


No. 187 /HDC /04 /IMCH . 


16th February 2010 . 


Sealed and competitive tenders are invited for 
collecting parking fee under HDS from 1 - 4 - 2010 to 
31 - 3 - 2011 of Institute of Maternal and Child Health , 
Kozhikode. 


Tender should be superscribed with the Tender 
Number 187 / HDC/04 / IMCH . 


Cost of tender form — Rs. 450 (Including tax ). 

Last date and time of sale of tender forms 
20-3-2010 , 3 p.m . 

Last date and time for receipt of tender — 22 - 3- 2010 , 
11. 30 a . m . 

Date and time for opening of tenders — 22 -3 -2010 , 
3 p . m . 

Date upto which rates are to be firm — 31 -3 -2011. 

Address to which tender form should be send 
Superintendent/ Secretary, Hospital Development Society, 
Institute of Maternal and Child Health , Medical College , 
Kozhikode . 


No. S2 /7747/ 09 /IMCH . 

23rd January 2010 . 
Sealed tenders are invited for the rate contract for 
washing of soiled linen items in Labour Room , Operation 
Theatres and various wards of Institute of Maternal and 
Child Health , Medical College, Calicut for the period from 
1- 4 -2010 to 31 -3 - 2011. Envelop containing in the statement 
below and should be addressed to the Superintendent, 
IMCH , Medical College, Calicut- 8, Kerala . Tender must be 
submitted in the sealed covers. Tender will be opened at 
11 a . m . on 17 - 3 - 2010 in the presence of such of the 
tenderers or their authorized persons who may be present 
at that time. Late tenders will not be accepted . Intending 
tenderers may on application to the Superintendent, 
IMCH , Medical College, Calicut, Kerala will obtain the 
requisite tender forms in which the tenders should be 
submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under 
any circumstances . 

The tender forms are not transferable . Cheque, 
Postage stamp, Draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP. Tender should accompany EMD amounting to 1 % 
(Rounded to nearest to 1 Rupee ) of the total cost of 
washing charges per annum . The tenders not accompanied 
by sufficient EMD will not be entertained . 


Sl. 
No . 


Details of 

cloth 


No. of clothes 

per year 


Approx . 
No.of clothes 


bowlond GoIG38 604). 290. MI. 293 . Bro 0201602 
പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് 

In 2023. w1.ngm .-ong A19108 1-4 -2010 2008 3302 Udog 
ത്തേക്ക് പിരിച്ചെടുക്കുന്നതിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും 
താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സീൽവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അ യ യ്ക്കുന്ന കവ റി നു മു ക ളിൽ നമ്പർ 
187 /2021. WI. M1./ 04 /609 . 290.MI. 092). 20m Dom .zjolomo. 


Bed Sheet 
Froke 
Cot 
Towel 
Shirt 
Pijama 
Pad Mop 
Curtain 
Mask 


1826 x 12 

28 x 12 
5222 x 12 
11356 x 12 

1876 x 12 
1961 x 12 
2408 x 12 

10 x 12 
100 x 12 


21913 

336 
62664 
136272 
22512 

2353 
28896 


OSMO GOD000long ver450 Oet (SOŠMU BISO90 ). 

ടെണ്ട റു ക ൾ വിൽക്കുന്ന അ വ സാ ന തീയ തിയും 
NOW1020 - 3 - 2010 , 3 cm . 


120 


ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
NOW01022 - 3 - 2010 , 11. 30 Dom . 


9 


1200 


ടെണ്ട റു കൾ തുറക്കുന്ന തീയതിയും സമയവും - 
22 - 3- 2010 , 3 26m . 


ടെണ്ടർ ഫോറങ്ങൾ സമർപ്പിക്കേണ്ട വിലാസം - സൂപ്രണ്ട് 
Omloşol, Bro 0020160l comum omno ng), 024). 290. 
MI. 92)., obwon GaOGSÅ , GAISIGAHOŠ. 


Cost of tender form ( Including Tax ): 

Orginal Rs.1, 125 . 
Duplicate — Rs. 563. 

By post - Rs. 50 (additional). 
Closing date and time of sale of tender forms 
15 - 3-2010 at 3 p . m . 

Last date and time of receipt of tender forms 
16 -3 - 2010 at 5 p.m . 

Date upto which the rates are to be firm — 31-3 - 2011. 

Further details can be had from the office of the 
undersigned during office hours on any working day . 


Office of the Hospital 
Development Society, 
Medical College , IMCH , 
Kozhikode . 


(Sd .) 
Superintendent/ 

Secretary 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


21 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി. എച്ച്. -- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ആശുപത്രിയിലെ വാർഡുകളിലും തിയേറ്ററുകളിലും ഉപയോഗി സമയവും - 16 - 3 - 2010 , 5 മണി. 
ക്കുന്ന തുണികൾ 1- 4- 2010 മുതൽ 31- 3 - 2011 വരെയുള്ള ഒരു 

ദർ ഘാസ് പാബ ല്യ ത്തി ലി രി ക്കേണ്ട തീയതി 
വർഷക്കാലത്തേക്ക് അലക്കി വൃത്തിയാക്കിത്തരുന്നതിന് കരാർ 

31- 3 - 2011. 
നൽകുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിന് മുകളിൽ 

കൂടു തൽ വിവ ര ങ്ങ ൾ പവർ ത്തി സമയത്ത് ഈ 
ദർഘാസ് നമ്പർ എഴുതി സൂപ ണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
മെറ്റേണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം നടപടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവയ്ക്കാനോ/ നിർത്തി 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 

വയ്ക്കാനോ ഉള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും, സമയത്തുംഅപ്പോൾ 

Institute of Maternal & 
ഹാജ രാ യിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച വ രു ടേയോ അവർ 

Child Health , 

( Sd.) 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 

Kozhikode- 8 

Superintendent. 
17 - 3 - 2010 - ന് രാവിലെ 11 മണിക്ക് തുറ ക്കു ന്ന താ ണ് . 
വൈകിക്കിട്ടുന്ന ദർഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . 

- പുനർ ദർഘാസ്/ ലേല പരസ്യം 
ദർഘാസുകൾ സമർപ്പിക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ഈ 
ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് 

നമ്പർ എ1/ 6655 / ടി / 2009 . 

2010 ഫെബ്രുവരി 15 . 
ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 

കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രി യോട് 
പാടുള്ളതല്ല. ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡ്രാഫുകൾ -- അനുബന്ധിച്ചുള്ള സ്റ്റാഫ് കാന്റീൻ 1- 4 - 2010 മുതൽ 31 -3 - 2011 
എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . വരെ ഒരു വർഷം നടത്തുന്നതിനുള്ള അവകാശത്തിനായി 
മണിയോർഡർ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം തപാലിൽ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മുദ്രവച്ച 
ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 50 രൂപ കൂടുതൽ ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൂടാതെ ഇത് 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യമായി അലക്ക് സംബന്ധമായി പരസ്യലേലവും ഉണ്ടായിരിക്കുന്നതാണ്. 
കൂലിയായി ഒരു കൊല്ലത്തേക്ക് കാണിക്കുന്ന സംഖ്യയുടെ 

- 1. കാന്റീൻ പ്രവർത്തിപ്പിക്കേണ്ടത് ഇതിനായി പ്രത്യേകം 
ഒരു ശത മാ നം സംഖ്യ യ്ക്കുള്ള ഡാഫ് റ്റ് അടക്കം 

- നിർമ്മിച്ചിട്ടുള്ള പഴയ കെട്ടിടത്തിലായിരിക്കണം. 
ചെയ്തിരിക്കണം. അലക്കിത്തരുന്നതിന് പട്ടികയിൽ പറഞ്ഞ 
ഓരോ ഇനത്തിൽപ്പെട്ട തുണികൾക്കും 100 എണ്ണം വീതത്തിന്റെ 2. ദർഘാസ് ഫോറത്തിന്റെ വില " 210- വൈദ്യസഹായവും 
നിരക്കുകളാണ് ടെണ്ടറിൽ കാണിച്ചിരിക്കേണ്ടത്. അലക്കാൻ 

പൊതുജനാരോഗ്യവും 80 ജനറൽ- 800 മറ്റുവരവുകൾ- 88 
ത രുന്ന തുണികൾ കേടു പാ ടു കൾ കൂടാതെ അലക്കി പലവക എന്ന ശീർഷകത്തിലും 12 . 5 % വിൽപ്പന നികുതി 
വൃത്തിയാക്കി എട്ട് ദിവസത്തിനുള്ളിൽ അതാത് വകുപ്പിൽ 

“ 0040 - വിൽപ്പന നികുതി- 102 - സംസ്ഥാന വിൽപ്പന നികുതി 
തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നപക്ഷം 

- 01- നികുതി പിരിവുകൾ എന്ന ശീർഷകത്തിലും ട്രഷറി 
യുക്ത മായ നിയമ നടപടികളും പിഴയും ഈടാക്കാൻ 

യിൽ അടച്ച് ചെലാൻ രസീതും ടെണ്ടർ ഫോറത്തിനുള്ള 
സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

അപേക്ഷയും ഹാജരാകുന്നവർക്ക് ദർഘാസ് ഫോറങ്ങൾ 

നൽകുന്നതാണ്. 
തുണികളുടെ - ഒരു വർഷം 
നമ്പർ - വിവരം അലക്കാനുള്ള ഏക ദേശ 

- ടെണ്ടർ ഫോറത്തിന്റെ വില ഒറിജിനലിന് 1, 000 + വാറ്റ് 
തുണികളുടെ എണ്ണം എണ്ണം 

12.5 % രൂപയുംഡ്യൂപ്ലിക്കേറ്റിന് 500 + വാറ്റ് 12 . 5 % രൂപയും 

ആകുന്നു . 
ബഡ്ഷീറ്റ് 

1826 X 12 21913 

- കാന്റീൻ നടത്തിപ്പിന്റെ കാലാവധി 1 - 4 - 2010 മുതൽ 
ഫോക്ക് 28 X 12 

31-3 - 2011 വരെആകെ ഒരു വർഷം മാത്രമായിരിക്കും. 
കോട്ട് 

5222 X 12 62664 

5. ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 10 ,000 
ടൗവ്വൽ 

11356 X 12 136272 

( പതിനായിരം ) രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് സൂപ്രണ്ടിന്റെ 

പേരിൽ എടുത്ത് ഹാജ രാ ക്കേ ണ്ട താ ണ് . ടെണ്ടർ 
ഷർട്ട് 

ഫോറവും ഡി . ഡി . യും സമർപ്പിക്കുന്നവരെ മാത്രമേ 
പൈജാമ 1961 X 12 

ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
പാഡ് മോപ്പ് 

ടെണ്ടർഫോറം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 

1, 00,000 ( ഒരു ലക്ഷം) രൂപയിൽ കുറയാത്ത അസ്സൽ 
കർട്ടൻ 

സോൾവെൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ 
മാസ്ക് 100 X 12 

ബന്ധപ്പെട്ട തഹശീൽദാരിൽ നിന്നും 1- 10-2009- ന് ശേഷം 

കിട്ടിയത് കുടിക്കട സർട്ടിഫിക്കറ്റിനോടൊപ്പം സമർപ്പിക്കേ 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ണ്ടതാണ്. മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാ 

ത്തവർക്ക് ടെണ്ടർ ഫോറം യാതൊരു കാരണവശാലും 
ഒറിജിനൽ - രൂപ 1,120 

നൽകുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 563 

7. ടെണ്ടർ ഫോറം 16 - 3 - 2010 മുതൽ 20 - 3- 2010 - ന് ഉച്ചയ്ക്ക് 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

3 മണിവരെ ആശു പ്രതി ഓഫീസിൽ നിന്നും 
സമയവും 15 - 3- 2010, 3 മണി. 

ലഭിക്കുന്നതാണ്. 


കമ 


336 


1876 X 12 


22512 


2353 


. 


2408 X 12 


28896 


10 X 


12 


120 


1200 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


22 


17 . 


8. പൂർണ്ണ രൂപത്തിലുള്ള ടെണ്ടർ ഫോറം 22 - 3 - 2010 - ന് 15 . സ്റ്റാഫ് കാന്റീൻ നടത്തിപ്പിനാ വശ്യമായ പാത്രങ്ങൾ, 
വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കുന്നതാണ്. 23 -3-2010 - ന് 

ഫർണിച്ചറുകൾ മുതലായ എല്ലാ സാധനങ്ങളും കരാറുകാരൻ 
രാവിലെ 11 മണിക്ക് ടെണ്ടറുകൾ കരാറുകാരുടെയോ 

സ്വന്തം നിലയ്ക്ക് ഏർപ്പാടാക്കേണ്ടതാണ്. ആശുപത്രി 
അവർ അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 

ജീവനക്കാർക്ക് പ്രത്യേകമായുള്ള സാധനങ്ങളുടെ വില 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതും ലേല 

കരാറുകാരൻ സ്വന്തം ചിലവിൽ വ്യക്തമായി കാണുന്ന 
തുകയോ ടെണ്ടർ തുകയോ ഏതാണ് കൂടുതലെങ്കിൽ 

വിധം കാന്റീനിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ജീവനക്കാർക്ക് 
അത് താൽക്കാലികമായി സ്വീകരിക്കുന്നതും ആയതിന്റെ ബാധകമായ സൗജന്യനിരക്കിലുള്ള ഭക്ഷണസാധനങ്ങളുടെ 
അ വ സാ ന തീരു മാനം ആശു പതിയുടെ വിക സന 

വില വി വ ര പട്ടിക ഓഫീസിൽ നിന്നും ടെണ്ടറിന്റെ 
സമിതിയുടെ ചെയർമാന്റെ അംഗീകാരത്തിന് വിധേയമായി കൂടെ നൽകുന്നതാണ്. പിന്നീട് ഈ നിരക്കിൽ വർദ്ധനവ് 
പുറപ്പെടുവിക്കുന്നതുമായിരിക്കും. 

ഉണ്ടായിരിക്കുന്നതല്ല. 
9. 22 -3 - 2010- ന് ശേഷം ലഭിക്കുന്ന ടെണ്ടർ യാതൊരു കാരണ - 16. സൂപ്രണ്ടിന്റെ രേഖാമൂലമുളള അനുമതി കൂടാതെ കാന്റീൻ 
വശാലും സ്വീകരിക്കുന്നതല്ല . 

കെട്ടിടത്തിലോ പരിസരപ്രദേശത്താ യാതൊരു വിധ 
10 . ടെണ്ടർ ഫോറത്തിൽ 1-4 -2010 മുതൽ 31 - 3- 2011 വരെയുള്ള 

മരാമത്ത് പണികളും നടത്തുവാൻ പാടുള്ളതല്ല. 
കാലയളവിൽ പ്രതിമാസം ...... രൂപ നൽകിക്കൊണ്ടും 

ആശുപ്രതിയുടെയും സർക്കാരിന്റെയും താൽപ്പര്യങ്ങൾക്കും 
കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയോടനു 

സ്ഥാപ ന ത്തിന്റെ സുഗ മ മായ പ്രവർത്ത ന ങ്ങൾക്കും 
ബന്ധിച്ച് കാന്റീൻ നടത്തുവാൻ തയ്യാറാണെന്ന് പേരുവച്ച് 

വിരുദ്ധമായ യാതൊരു നടപടികളും കാന്റീൻ കരാറുകാര 
വ്യക്തമായി എഴുതി ഒപ്പിട്ടിരിക്കണം. 

നിൽ നിന്നോ കാന്റീനിലെ മറ്റു ജീവനക്കാരിൽ നിന്നോ 
11. ലേല തുക/ ടെണ്ടർ തുക എന്നിവയ്ക്ക് പുറമെ കാന്റീൻ ഉണ്ടാവാൻ പാടുള്ളതല്ല. 
കെട്ടിടത്തിന് പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന 

18 . ഭക്ഷ്യ വസ്തുക്കളല്ലാതെ മറ്റു യാതൊരുവിധ ഉപയോഗ 
കെട്ടിടവാടക , കറന്റ് ചാർജ്, വാട്ടർ ചാർജ് എന്നിവയും 

വസ്തുക്കളും കാന്റീനിൽ വില്പനയ്ക്ക് പാടുള്ളതല്ല. 
അതാത് മാസം 4 -ാം പ്രവൃത്തി ദിവസത്തിനുള്ളിൽത്തന്നെ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

- കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം മാറ്റി 

വയ്ക്കാനും ദുർബലപ്പെടുത്താനുമുള്ള പൂർണ്ണ അധികാരം 
12 . ടെണ്ടർ അടക്കം ചെയ്ത കവറിനു മുകളിൽ “ആശുപ്രതി 

സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
കാന്റീൻ 1- 4-2010 മുതൽ 31-3- 2011 വരെ നടത്തുന്നതിനുള്ള 
ടെണ്ടർ ” എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. 

20. ടെണ്ടർ ഉറപ്പിച്ചുകൊണ്ടുള്ളഉത്തരവ് കിട്ടി 3 ദിവസത്തിനകം 

ഒരു വർഷത്തെ മൊത്ത വാടക തുക സെക രിറ്റി 
13 . ടെണ്ടറിനോടൊപ്പം താഴെ ചേർത്ത് പ്രാഥമിക ഉടമ്പടി 

ഡെപ്പോസിറ്റായി സൂപ്രണ്ടിന്റെ പേരിൽ സ്വതന്ത്രമായി 
50 രൂപയുടെമുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സമർപ്പി 

സ്വയം മാറ്റിയെടുക്കാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് രശീതി 
ക്കേണ്ടതാണ്. “ കോഴിക്കോട് ഗവ. ജനറൽ ആശുപത്രി 

നാഷണൽ സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് രശീതിയ 
യോടനുബന്ധിച്ചുള്ള സ്റ്റാഫ് കാന്റീൻ നടത്തുന്നതിനുള്ള 

ട്രഷറി ഡെപ്പോസിറ്റ് രശീതി ഇവയിൽ ഏതെങ്കിലും ഒന്ന് 
ടെണ്ടർ/ ലേലം എന്റെ പേർക്ക് സ്ഥിരപ്പെടുത്തുക യാ 

സമർപ്പിക്കേണ്ടതാണ്. തുടർന്ന് എല്ലാ മാസവും കൃത്യമായി 
ണെങ്കിൽ സൂപ്രണ്ട് നിശ്ചയിക്കുന്ന എല്ലാ നിബന്ധനകളും 

അതത് മാസത്തെ ലേലതുക, കെട്ടിട വാടക , വെള്ളം, 
ഞാൻ നിരുപാധികം പാലിക്കുന്നതാണ്. എന്റെ ഭാഗത്തു 

വൈദ്യുതി എന്നിവയുടെ ചാർജ് ടെണ്ടർ പ്രാബല്യത്തിൽ 
നിന്നുള്ള എന്തെങ്കിലും വീഴ്ച കാരണം സർക്കാരിന് 

വന്ന്ഓരോ ദിവസവും പൂർത്തീകരിച്ച് മാസത്തിന്റെ 4 -ാം 
ഉണ്ടായേക്കാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞാൻ 

പ്രവൃത്തി ദിവസംതന്നെ ഓഫീസിൽ അടച്ചിരിക്കേണ്ടതാണ്. 
ഉത്ത ര വാ യി രിക്കു ന്നതും വല്ല സാമ്പത്തിക നഷ്ടം 
ഉണ്ടാവുകയാണെങ്കിൽ ആയത് തിരിച്ചടയ്ക്കുവാൻ ഞാൻ 

ഇതിന് വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത തുകകൾക്ക് 

11/ 2 ( ഒ ന്നര ശത മാ നം ) വീതം നിര ക്കിൽ പിഴ 
ബാദ്ധ്യസ്ഥ നാണെന്നും തികയാതെ വന്നാൽ എന്റെ 
സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ നിന്നും വസൂലാക്കാൻ 

ഈടാക്കു ന്ന താ ണ് . 15 ദിവസം കഴി ഞ്ഞിട്ടും തുക 
എനിക്ക് സമ്മതവുമാണ്. 

അടയ്ക്കുന്നത് വീഴ്ച വരുത്തിയാൽ ടെണ്ടർ നിബന്ധന 

കൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കാവു 
( ഒപ്പ്) 

ന്നതാണ്. 


പേര്, മേൽവിലാസം. 


പേര് 


സാക്ഷി 1. ഒപ്പ്, 
സാക്ഷി 2. ഒപ്പ്, 


- ടെണ്ടർ സ്ഥിരപ്പെടുത്തിയാൽ ഉത്തരവിലെ നിബന്ധനകളും 

നോട്ടീസിലെ നിബന്ധനകളും യഥാവിധി പാലിക്കുവാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥ നാ ണ് . ആയതിനാൽ വല്ല 
വീഴ്ചയും വരുത്തുന്നപക്ഷം സർക്കാരിനുണ്ടാകുന്ന എല്ലാ 
കഷ്ടനഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 


പേര് 


14 . 


- 


- സ്റ്റാഫ് കാന്റീനിൽ നിന്ന് ആശുപത്രി ജീവ ന ക്കാർ, 
ആശുപത്രിയിൽ പരിശീലനത്തിന് വരുന്ന വിദ്യാർത്ഥിക 
വിദ്യാർത്ഥി നികൾ, വിവിധ ടയി നിംഗിന് വരുന്ന 
ആരോഗ്യ വകുപ്പ് ജീവനക്കാർ , കരാർ ജീവനക്കാർ, 
എച്ച്. ഡി . സി . ജീവനക്കാർ , സൂപ്രണ്ട് നിയമിക്കുന്ന 
താൽക്കാ ലിക ജീവ ന ക്കാർ എന്നിവർക്ക് സൂപ്രണ്ട് 
നിശ്ചയിക്കുന്ന സഹായനിരക്കിൽ ഭക്ഷ്യ വസ്തുക്കൾ 
നൽകാൻ കാന്റീൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
ടെണ്ടറിന്റെ കാലയളവിൽ യാതൊരു കാരണവശാലും ഈ 
നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുന്നതല്ല. 


22 . - കാന്റീൻ വളരെ വൃത്തിയോടെ നടത്തേണ്ടതും കാന്റീൻ 
നട ത്തിപ്പ് സംബ ന്ധിച്ച് പൊതു ജ നാ രോ ഗ്യ വകുപ്പ് 
അധികൃതർ, കോർപ്പറേഷൻ അധികൃതർ, മറ്റ് ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥർ എന്നിവർ ചൂണ്ടിക്കാണിക്കുന്ന അപാകത 
കൾക്ക് കരാറുകാരൻ ഉത്തര വാദിയാ യി രിക്കു ന്നതും 
അധിക തർ നട പ്പാ ക്കുന്ന ശിക്ഷണ നടപടികൾക്ക് 
കരാറുകാരൻ വിധേയനായിരിക്കുന്നതുമാണ്. ഇതുമൂലം 
സർക്കാരിനുണ്ടാവുന്ന എല്ലാ കഷ്ടനഷ്ടവും കരാറു 
കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


9th MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


23 . കാന്റീൻ നടത്തിപ്പ് തുടങ്ങുന്നതിന് മുമ്പായി ആയതിന് 

ബന്ധപ്പെട്ട അധികൃതരിൽനിന്നും കരാറുകാരന്റെ പേരിൽ 
വാങ്ങിയ പി .എഫ്. എ . ലൈസൻസ്, മറ്റ് അനുബന്ധ 
രേഖകൾ മുതലായവ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് 
സമ്പാദിച്ച് ആശുപത്രി സൂപ്രണ്ടിന് സാക്ഷ്യപ്പെടുത്തിയ 
കോപ്പി നൽകേണ്ടതാണ്. 


24. 


കാലാകാലങ്ങളിൽ കാന്റീൻ സംബന്ധമായി ഉണ്ടായേക്കാ 
വുന്ന എല്ലാ സർക്കാർ ഉത്ത ര വ ക ളും ആശു പ്രതി 
വികസന സമിതിയുടെ തീരു മാ ന ങ്ങളും യഥാ വിധി 

പാലിക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
25. കാന്റീൻ നടത്തിപ്പുവഴി ആശുപ്രതി അധീനതയിലുള്ള 

വസ്തുക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാൽ ആയതി 
നുള്ള നഷ്ടപരിഹാരവും നൽകുവാൻ കരാറുകാരൻ 

ബാദ്ധ്യസ്ഥനാണ്. 
26 . കാന്റീൻ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. 
27. ജീവനക്കാർക്ക് പ്രത്യേകം ഗ്ലാസ്, പ്ലേറ്റ്, വാഷ്ബേസിൻ 

എന്നിവ കരാറുകാരൻ ഏർപ്പാടാക്കേണ്ടതാണ്. 


ഗവ . ജനറൽ ആശുപത്രി, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
സൂപ്രണ്ട്. 


